| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


ക്ക 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


UVANANTHAPUR 


SDAY 


Vol. LVI | 
വാല്യം 56 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th September 2011 
2011 സെപ്റ്റംബർ 20 
29th Bhadra 1933 
- 1933 ഭാദം 29 


No. 

- | 37 
നമ്പർ 


PART III 
Stores Purchase 


Forest Department 
ടെണ്ടർ പരസ്യം 

വിജ്ഞാപനത്തിൽ കാണിച്ചിരിക്കുന്ന ഗുണനിലവാരത്തിലുള്ള 

സാമ്പിളുകൾ സൗജന്യമായി ഹാജരാക്കേണ്ടതാണ്. ഏറ്റവും 
നമ്പർ ആർ. 7390 / 10. 

- 2011 ആഗസ്റ്റ് 17. 

കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന ആൾ 50 - ന്റെ മുദ്രപത്രത്തിൽ 
കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള വിവിധ റെയിഞ്ചുകളിൽ 

പാരംഭ ഉടമ്പടി വയ്ക്കേ ണ്ടതും സപ്ളെ ഓർഡർ 
2011- 12 കാലയളവിലെ നഴ്സറി പ്രവർത്തനങ്ങൾക്കാവശ്യമായ ലഭിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ടെണ്ടറിൽ കാണിച്ച 
പോളിത്തീൻ ബാഗ്, ഉണങ്ങിയ ചാണകം, കണ്ടൽ വിത്ത്, 

സ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. 
അഗേവ് തൈകൾ, പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്കാവശ്യമായ യഥാസമയം വിതരണം ചെയ്യുന്നതിൽ വീഴ്ചവരുത്തുന്നപക്ഷം 
സിമന്റ്, സ്റ്റീൽ മണൽ, ഗ്രാനൈറ്റ്, സർവെ കല്ലുകൾ എന്നിവ 

സ്റ്റോർ പർച്ചേയ്സ് മാന്വലിൽ അനുശാസിക്കും വിധത്തിലുള്ള 
താഴെ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള സ്ഥലങ്ങളിൽ വിതരണം പിഴ ഈടാക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ നിലവിലുള്ള 
ചെയ്യുന്നതിനായി മൽസരാടിസ്ഥാനത്തിലുള്ള ടെണ്ടർ, ക്വട്ടേഷൻ ടെണ്ടർ സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും ഈ 
ഉൽപ്പാദകരിൽ നിന്നോ അംഗീകൃത ഡീലർമാരിൽ നിന്നോ ടെണ്ടറിനും ബാധകമായിരിക്കും. ടെണ്ടർ ഫോറം നിശ്ചിത 
ക്ഷണിച്ചുകൊള്ളുന്നു . നിശ്ചിത തുകയടച്ച് പ്രവൃത്തി തുക അടച്ച് ( 400 + വിൽപ്പന നികുതി 4 % ) പ്രവ്യത്തി 
ദിവസങ്ങളിൽ കണ്ണൂർ കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന 

ദിവസങ്ങളിൽ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും നിന്നും ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറം 22- 9- 2011 -ാം 

ക്രമ സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളും 

നിരത 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതും സീൽ ചെയ്ത 

നമ്പർ ഉദ്ദേശവിലയും 

ദ്രവ്യം 
ടെണ്ടറുകൾ അന്നേദിവസം വൈകുന്നേരം 3 .30 മണിക്ക് 
അപ്പോൾ ഹാജരായിട്ടുള്ള ടെണ്ടറർമാരുടെ സാന്നിദ്ധ്യത്തിൽ 

- ( 1) 

- (3) 
തുറക്കുന്നതുമാ യി രിക്കും. താഴെ കാണിച്ച തുകയ്ക്കുള്ള 
നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും 

പോളിത്തീൻ ബാഗ് 12X18 സെ . മീ . 150 gauge 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ ഡിമാന്റ് 

1 ക്വിന്റൽ - 18 ,000 
ഡ്രാഫ്റ്റ് എടുത്ത് ടെണ്ടറിന്റെകൂടെ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ 

പോളിത്തീൻ ബാഗ് 18x24 സെ . മീ . = 
നികുതികളും ഉൾപ്പെടെയുള്ള സാധനത്തിന്റെ (1 എണ്ണത്തിന്റെ) 

1 ക്വിന്റൽ - 9,000 
നിര ക്കാണ് രേഖപ്പെടു ത്ത ണ്ട ത് . സീൽ ചെയ്യാ ത്തതും 

2 ഉണങ്ങിയ ചാണകം 210 ടൺ - 1,60,000 1,600 
വൈകിലഭിക്കുന്നതുമായ ടെണ്ടറുകൾയാതൊരു കാരണവശാലും 

മണൽ 200 m ? _ 1, 00 ,000 

1, 000 
പരിഗണിക്കുന്നതല്ല. പോളിത്തീൻ സഞ്ചികളുടെയും കണ്ടൽ 
വിത്തുകളുടെയും ടെണ്ടർ സമർപ്പിക്കുമ്പോൾ പോളിത്തീൻ 

ഗ്രാനൈറ്റ് സർവേക്കല്ലുകൾ (60x20x20 സെ . മീ.) - 150 
ബാഗുകളുടെയും കണ്ടൽ വിത്തുകളുടെയും ടെണ്ടർ ഫോറത്തിൽ 

500 എണ്ണം 15 ,000 


- (2 ) 


500 


(2) 


900 


5 (a ) സിമന്റ് 52 ഗ്രേഡ് -ISI സ്റ്റാന്റേർഡ് 10 MT 

47,000 
5 ( b) സ്റ്റീൽ ISI സ്റ്റാന്റേർഡ് 10 ക്വിന്റൽ - 44 ,720 
6 കണ്ടൽ വിത്തുകൾ 

(a ) ഉപ്പൂറ്റിക്കണ്ടൽ 10,000 എണ്ണം- 20, 000 
(b ) പീകണ്ടൽ 10 ,000 എണ്ണം 20, 000 
(c) ചെറുകണ്ടൽ 10, 000 എണ്ണം- 20,000 
(d ) കൊമ്മട്ടി - 10,000 എണ്ണം - 20, 000 

(e) ചക്കരക്കണ്ടൽ 10 ,000 എണ്ണം - 20,000 
- 7 അഗേവ് തൈകൾ 50,000 എണ്ണം- 17 , 500 


1,175 


- വിതരണം ചെയ്യേണ്ട സ്ഥലം - കണ്ണൂർ ഡിവിഷന്റെ 
കീഴിലുള്ള കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, കണ്ണവം, 
കൊട്ടിയൂർ റെയിഞ്ചുകളിൽ. 
- മേൽ പറഞ്ഞ ടെണ്ടർ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന 
സാധ ന ങ്ങളുടെ അളവ് ഏക ദേശ അളവ് മാത മാകു ന്നു . 
ഏതെങ്കിലും കാരണവശാൽ 22 - 9- 2011 - ന് ടെണ്ടർ നടക്കാതെ 
വന്നാൽ മേൽ ടെണ്ടർ 29 -9 - 2011 - ന് മേൽ കാണിച്ച സമയത്തും 
സ്ഥലത്തും നടക്കുന്നതായിരിക്കും. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസ്, 

ഓഫീസർ. 
കണ്ണൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


